Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . 0al. mmuo 
KL /TV (N )/ 12 / 2009 - 2011 


AO 


gro 


Om 
MENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No. 1 


Vol. LV 1 
വാല്യം 55 | 


13th April 2010 
2010 2BLoBOB 13 
23rd Chaithra 1932 
1932 002100 23 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


STATIONERY DEPARTMENT 


SHORT TENDER NOTICE 


No. 2049/D1/2010 /Sty. 

22nd March 2010 . 
Sealed tenders are invited for Inter District 
Transporting works of Stationery Office, 
Thiruvananthapuram for the year 2010 - 11 on contract 
basis . 


Tender No . and Nature of work — 179 /2009 - 10 — 
Transporting of Stationery articles from the 
Stationery Office , Thiruvananthapuram to other 
Offices within the State and from one District to 
another. 


EMD _ Rs. 10,000 . 
Cost of tender form : 

Original Rs. 1,500 + VAT @ 4 % . 

Duplicate — Rs. 750 + VAT @ 4 % . 
Last date and time of sale of tender form — 21 

2 0 1 0 , 
3 p.m . 

Last date and time of receipt of tender form 
22 -4 -2010, 1 p . m . 

Date and time of opening of tenders 
22 -4 -2010 , 3 p . m . 

The envelop containing the tenders shall be 
appropriately superscribed with the tender number 
and item and addressed to the Controller of 
Stationery, P.M .G ., Thiruvananthapuram -695 033. Late 
tenders will not be accepted . The tenders will be 


opened at the due date and time noted above in the presence 
of the tenderers or their authorised representatives who may 
be present at the time of opening of the tenders . 

Intending tenderers may on application to the Controller 
of Stationery , Thiruvananthapuram - 33 obtain the requisite 
tender forms on which the tenders are to be submitted . Cost 
of tender forms will be accepted either in cash (remittance in 
the office ) or by money order only and should be sent to 
the Controller of Stationery , Thiruvananthapuram - 33. The 
cost of tender forms are not refundable under any 
circumstances . The tender number and the name of tender 
should be clearly specified in the application /money order 
coupon . If the date of opening of tender happens to be a 
holiday it will be opened at the same time on the next 
working day. The tender forms are not transferable . Sale of 
tender forms will be closed at 3 p . m . on the last working 
day prior to the date fixed for the opening of the tenders . 
Cheques , Postage Stamps, Demand Draft etc . will not be 
accepted towards the cost of tender forms. Duplicate tender 
forms, if required will be issued at the price fixed for the 
purpose . 

Tenders without preliminary agreement and EMD will be 
rejected outrightly . 


ലഘു ദർഘാസ് പരസ്യം 


നമ്പർ 571/ എ1/2010 / ആർ.എസ്. റ്റി . 

2010 മാർച്ച് 22. 
- തിരുവനന്തപുരം മേഖലാ സ്റ്റേഷനറി ആഫീസിൽ 2010 -11 
വർഷ കാലയളവിലുണ്ടാകാനിടയുള്ള ഗതാഗത കയറ്റിറക്ക് 
കരാർ ജോലി കൾക്കായി മുദ്രവച്ച ദർഘാസു കൾ 
ക്ഷണിക്കുന്നു . 

- ദർഘാ സ് ഫോറം 2010 ഏപ്രിൽ 21 -ാം തീയതി 3 
മണിവരെ തിരു വന ന്ത പുരം പി . എം . ജി. യിലുള്ള മേഖലാ 
സ്റ്റേഷനറി ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 

- മുദ്രവച്ച ദർഘാസുകൾ 2010 ഏപ്രിൽ 22 രാവിലെ 11 
മണിവരെ ടി ആഫീസിൽ സ്വീകരിക്കും. അന്നേദിവസം 
3 മണിക്ക് തുറക്കുന്നതുമാണ്. ഫോറം വില 416 രൂപയും 
പകർപ്പിന് 200 രൂപയുമാണ്. 

വിശദവിവരങ്ങൾ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും 
തിരുവനന്ത പുരം മേഖലാ സ്റ്റേഷനറി ആഫീസിൽനിന്നും 
നേരിട്ട് ലഭിക്കുന്നതാണ്. 


മേഖലാ സ്റ്റേഷനറി 
ആഫീസ്, 
തിരുവനന്തപുരം- 33 . 


( ഒപ്പ്) 
അസിസ്റ്റന്റ് സ്റ്റേഷനറി 

കൺട്രോളർ. 


- സ്റ്റേഷനറി വകു പ്പിൽ 2010 - 11 വർഷത്തിൽ ഉണ്ടാകാ 
നിടയുള്ള അന്തർജില്ലാ ഗതാഗത ജോലികൾ കരാർ വ്യവസ്ഥ 
പ്രകാരം നിർവ്വഹിക്കുന്നതിലേക്ക് മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിക്കുന്നു. 

- ദർഘാസ് നമ്പരും ജോലിയുടെ സ്വഭാവവും - 179/2009- 10 
സ്റ്റേഷനറി വകുപ്പിന്റെ തിരു വനന്തപുരത്തെ സ്റ്റോറുകളിൽ 
നിന്നും മറ്റു ജില്ലകളിലേക്കും ഒരു ജില്ലയിലെ ആഫീസിൽ 
നിന്നും മറ്റു ജില്ലകളിലേക്കും സാധനങ്ങൾ എത്തിക്കുന്ന 
തിലേക്ക്. 

നിരതദ്രവ്യം - രൂപ 10 ,000. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ - രൂപ 1,500 +4 % വാറ്റ്. 

ഡ്യൂപ്ലിക്കേറ്റ് രൂപ 750 + 4 % വാറ്റ്. 
ദർഘാസ് ഫോറം വിൽപ്പന അവസാനിക്കുന്ന തീയതിയും 
സമയവും- - 21- 4 - 2010 , 3 മണി. 

ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും- 22 - 4- 2010 , 1 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 22 - 4 - 2010 , 
3 മണി. 

- ദർഘാസ് കവറിന്റെ പുറത്ത് “അന്തർജില്ലാ ഗതാഗത 
കരാർ 2010 - 11, ദർഘാസ് നമ്പർ 179/ 09 -10 ” എന്ന് വ്യക്തമായി 
എഴുതിയിരിക്കണം. സ്റ്റേഷനറി കൺട്രോളർ, തിരുവനന്തപുരം 
695 033 എന്ന മേൽവിലാസത്തിൽ ദർഘാസുകൾ അയയ്ക്കേണ്ട 
താണ്. താമസിച്ച് ലഭിക്കുന്ന ദർഘാസുകൾ നിരസിക്കുന്ന 
താണ്. ദർഘാസുകൾ നിർദ്ദിഷ്ട തീയതിയിൽ നിർദ്ദിഷ്ട 
സമയത്ത് ദർഘാസുകാരുടെയോ അവർ അധികാരപ്പെടുത്തിയ 
വ്യക്തി ക ളു ടെ യോ സാന്നിദ്ധ്യത്തിൽ തുറ ക്കു ന്ന താ ണ് . 
ദർഘാസ് തുറക്കുന്നതിനായി നിശ്ചയിച്ച ദിവസം അവധിയാവു 
കയാണെങ്കിൽ തുടർന്നുള്ള പ്രവൃത്തി ദിവസം അതേ സമയം 
തുറക്കുന്നതാണ്. 

ദർഘാസ് ഫോറം വേണ്ടവർ ഫോറത്തിന് നിശ്ചയിച്ചിട്ടുള്ള 
വില സഹിതം (മണി യോർഡർ ആയോ, പണ മാ യോ ) , 
തിരുവനന്തപുരം സ്റ്റേഷനറി കൺട്രോളർക്ക് (ഔദ്യോഗിക 
മേൽവിലാസത്തിൽ മാത്രം) അപേക്ഷ നൽകേണ്ട താ ണ് . 
ദർഘാസ് ഫോറം യാതൊരു കാരണവശാലും കൈമാറ്റം 
ചെയ്യാൻ പാടില്ല . ദർഘാസ് ഫോറത്തിന്റെ വില യാതൊരു 
കാരണവശാലും മടക്കി കൊടുക്കുന്നതല്ല. ഏത്ദർഘാസിനും, 
ഇനത്തിനും വേണ്ടിയുള്ള ഫോറമാണ് ആവശ്യപ്പെടുന്നതെന്ന് 
അപേക്ഷയിൽ മണിയോർഡർ കൂപ്പണിൽ വ്യക്തമായി സൂചിപ്പി 
ച്ചിരിക്കണം. ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പന ദർഘാസ് 
തുറക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള ദിവസത്തിന് തൊട്ടുമുമ്പുള്ള 
അവസാനത്തെ പ്രവൃത്തി ദിവസം വൈകുന്നേരം 3 മണിക്ക് 
അവസാനിക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ വിലയായി 
ചെക്ക്, ഡി. ഡി., തപാൽ സ്റ്റാമ്പ്തുടങ്ങിയവ സ്വീകരിക്കുന്നതല്ല. 
നിരതദ്രവ്യം പണമായും, സ്റ്റേഷനറി കൺട്രോളറുടെ പേർക്ക് 
എടുത്തിട്ടുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റായും, സ്ഥിരനിക്ഷേപ 
രസീതായും സ്വീകരിക്കുന്നതാണ്. നിരതദ്രവ്യവും, പ്രാഥമിക 
കരാർ ഉടമ്പടിയും ഹാജരാക്കിയിട്ടില്ലാത്ത ദർഘാസുകൾ 
നിരു പാ ധികം നിര സി ക്കു ന്നതാ ണ് . പാഥ മിക കരാർ 
ഉട വ ടിപത ത്തിന്റെ മാതൃക ദർഘാ സ് ഫോറ ത്തി ന് 
അനുബന്ധമായി ചേർത്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 
തിരുവനന്തപുരം സ്റ്റേഷനറി കൺട്രോളറിൽനിന്നും ആഫീസ് 
സമയങ്ങളിൽ നേരിൽ അറിയാവുന്നതാണ്. 


Office of the Controller of Stationery , 
Thiruvananthapuram . 


( Sd.) 
Controller of 
Stationery. 


